Kerala Gazette No. 10 dated 9th March 2021 . 

. 
PART I 


Section ïi 


R - E 


30 


GOVERNMENT 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 90421 ലെഗ്.ബി 2 / 2020 / നിയമം . 


തിരുവനന്തപുരം , 


2020 ജൂൺ 29 
1195 മിഥുനം 15 
1942 ആഷാഢം 8 . 


2020 ജൂൺ 27 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ് ബാബു , പി . കെ . , 

നിയമ സെക്രട്ടറി . 


G , 13 / 2021DTP . 


33 


2 


2020 - ലെ 36 -ാം നമ്പർ ഓർഡിനൻസ് 


2020 - ലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 
( വഖഫ് ബോർഡിന്റെ കീഴിലുള്ള സർവ്വീസുകളെ 
സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ) 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയൊന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത് . 


വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭരണപരമായ സർവ്വീസുകളെ 
സംബന്ധിച്ച് കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 
ചില കൂടുതൽ ചുമതലകൾ നിർവ്വഹിക്കുന്നതിന് 
വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക -വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭരണപരമായ സർവ്വീസുകളിലെ 
ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും നിയമനം സംബന്ധിച്ചും അവരുടെ 
സേവന വ്യവസ്ഥകൾ സംബന്ധിച്ചും കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന് ചില 
കൂടു തൽ ചു മ തലകൾ നിർവ്വഹിക്കുന്ന തിന് വ്യവസ്ഥ 

ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാലും ; 


കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1 ) -ാം 
ഖണ്ഡ പ കാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1 , 


ചുരുക്കപ്പേരും പാരംഭവും .- ( 1 ) ഈ ഓർഡിനൻസിന് 2020 - ലെ കേരള 
പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ( വഖഫ് ബോർഡിന്റെ കീഴിലുള്ള സർവ്വീസുകളെ 
സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ) ഓർഡിനൻസ് എന്ന് പേര് പറയാം . 


( 2 ) ഇത് സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി നിശ്ചയിക്കുന്ന തീയതി 
മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് . 


34 


3 


ഈ 


ഒാർ ഡി ന ൻ സിൽ , സന്ദർഭം 


മറ്റു 


വിധത്തിൽ 


2. നിർ വചനങ്ങൾ . 
ആവശ്യപ്പെടാത്ത പക്ഷം , 


( എ ) “ സർക്കാർ ' ' എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 


( ബി ) “ പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ” എന്നാൽ കേരള പബ്ലിക് സർവ്വീസ് 

കമ്മീഷൻ എന്നർത്ഥമാകുന്നു ; 


( സി ) “ സർവ്വീസുകൾ ' ' എന്നാൽ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള 
സർവ്വീസുകൾ എന്നർത്ഥമാകുന്നു ; 


( ഡി ) “ വഖഫ് ബോർഡ് ” എന്നാൽ 1995 - ലെ വഖഫ് ആക്ടിലെ ( 1995 - ലെ 
43 -ാം കേന്ദ്ര ആക്റ്റ് ) 13 -ാം വകുപ്പ് ( 1 ) -ാം ഉപവകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട 
കേരള സംസ്ഥാന വഖഫ് ബോർഡ് എന്നർത്ഥമാകുന്നു . 


3 . 


ഭ രണപരമായ 


വഖഫ് ബോർഡിന്റെ കീഴിലുള്ള 

സർവീസുകള 
സംബന്ധിച്ച് പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ചുമതലകൾ .- ( 1 ) വഖഫ് ബോർഡിലെ 
ഭരണപരമായ സർവ്വീസുകളിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും 
നേരിട്ടുള്ള നിയമനം വഴി നിയമിക്കുന്നതിനു വേണ്ടി മുസ്ലീം സമുദായത്തിലുള്ള 
ഉദ്യോഗാർത്ഥികളുടെ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് പബ്ലിക് സർവ്വീസ് 
കമ്മീഷന്റെ ചുമതലയായിരിക്കുന്നതാണ് . 


( 2 ) വഖഫ് ബോർഡ് , പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി - 


( എ ) വഖഫ് ബോർഡിനു കീഴിലുള്ള ഭരണപരമായ സർവ്വീസുകളിലെ 
തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനം സംബന്ധിച്ച കാര്യങ്ങളിലും ; 


( ബി ) വഖഫ് ബോർഡിനു കീഴിലെ ഭരണപരമായ സർവ്വീസുകളിൻ 
കീഴിലുള്ള തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനം വഴി നിയമനം നടത്തുന്നതിന് 
പാലിക്കേ ണ്ട തത്വങ്ങളിന്മേലും അ ങ്ങനെ യുള്ള 

നിയമ നങ്ങളിലേക്കുള്ള 
ഉദ്യോഗാർത്ഥികളുടെ അനുയോജ്യത സംബന്ധിച്ചും ; 


കൂടിയാലോചിക്കേണ്ടതും , അപകാരം കൂടിയാലോചിക്കപ്പെടുന്ന ഏതൊരു 
കാര്യത്തിൻ മേലും ഉപദേശം നൽകേണ്ടത് പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ 
കർത്തവ്യമായിരിക്കുന്നതുമാണ് . 


എന്നാൽ , സാമാന്യമായതോ ഏതെങ്കിലും പ്രത്യേക സംഗതിയിലോ പ്രത്യേക 
വിഭാഗം സംഗതികളിലോ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിലോ പബ്ലിക് 
സർവീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കേണ്ടതില്ലാത്ത സംഗ തികൾ 
ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന ചട്ടങ്ങൾ സർക്കാരിന് ഉണ്ടാക്കാവുന്നതാണ് . 


35 


4 


( 3 ) പബ്ലിക് സർവ്വീസ് കമ്മീഷനും വഖഫ് ബോർഡും തമ്മിൽ ഏതെങ്കിലും 
കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായവ്യത്യാസമുള്ള പക്ഷം , വഖഫ് ബോർഡ് 
ആ കാര്യം സർക്കാരിലേക്ക് റഫർ ചെയ്യേണ്ടതും , അതിന്റെ മേലുള്ള സർക്കാരിന്റെ 
തീരുമാനം അന്തിമമായിരിക്കുന്നതുമാണ് . 


എന്നാൽ , സർക്കാർ , പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ഉപദേശത്തിനെതിരായി 
ഒരു തീരുമാനം എടുക്കുന്നതിനു മുമ്പ് ആ സംഗതി പബ്ലിക് സർവ്വീസ് കമ്മീഷന് 
റഫർ ചെയ്യേണ്ടതാണ് . 


4 . 


ചട്ടങ്ങൾ 


ഉണ്ടാക്കുന്നതിനുള്ള അ ധികാരം .- ( 1 } സർക്കാരിന് , ഈ 
ഓർഡിനൻസിന്റെ ഉദ്ദേശ്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കായി , പബ്ലിക് സർവ്വീസ് 
കമ്മീഷനു മായും വഖഫ് ബോർഡുമായും കൂടിയാലോചിച്ച് , ചട്ടങ്ങ ൾ 
ഉണ്ടാക്കാവുന്നതാണ് . 


( 2 ) ( പ്രത്യേകിച്ചും , മുൻപറഞ്ഞ അധികാരത്തിന്റെ സാമാന്യതയ്ക്ക് ഭംഗം 
വരാതെയും അങ്ങ ങ്ങനെയുള്ള ചട്ടങ്ങളിൽ , 


( എ ) പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കുന്നതിന് വഖഫ് 
ബോർഡ് അനുവർത്തിക്കേണ്ടതായ നടപടിക്രമം ; 


( ബി ) പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കുന്ന 
കാര്യത്തിന് ആനുഷംഗികമോ ആവശ്യമോ ആയ ഏതെങ്കിലും സംഗതി ; 


എന്നിവയ്ക്ക് വ്യവസ്ഥ ചെയ്യാവുന്നതാണ് . 


ഈ 


( 3 ) 

ഓർഡിനൻ സിൻ കീഴിലു ണ്ടാക്കിയ ഏതൊരു ചട്ടവും 
അതു ണ്ടാക്കിയതിനുശേഷം , കഴിയുന്നത്ര വേഗം , നിയമ സഭ സമ്മേളനത്തി 
ലായിരിക്കുമ്പോൾ സഭ മുമ്പാകെ , ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട് 
സമ്മേളനങ്ങളിലോപെടാവുന്ന ആകെ പതിനാല് ദിവസകാലത്തേക്ക് വയ്ക്കേണ്ടതും , 
അ പ്കാ രം അ ത് ഏത് സമ്മേളനത്തിൽ വയ് ക്കുന്നുവോ ആ സമ്മേളനമോ 
തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിനു മുമ്പ് , നിയമസഭ പ്രസ്തുത 
ചട്ടത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുകയോ , അല്ലെങ്കിൽ ആ ചട്ടം 
ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്യുന്ന പക്ഷം , ആ ചട്ടത്തിന് , 
അതിനുശേഷം , അതതു സംഗതിപോലെ , അങ്ങനെ ഭേദഗതി വരുത്തിയ രൂപത്തിൽ 
മാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുകയോ , അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും 
ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതും ആകുന്നു ; എന്നിരുന്നാലും , അങ്ങനെയുള്ള 
ഏതെങ്കിലും ഭേദഗതിയോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുമ്പ് ചെയ്ത ഏതെങ്കിലും 
സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗംവരാത്ത വിധത്തിലായിരിക്കേണ്ടതുമാണ് . 


36 


